Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


QA098 


06 


സം 
OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ആഗസ്റ്റ് 31 
31st August 2021 

1197 ചിങ്ങം 15 
15th Chingam 1197 


നമ്പർ 


34 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ഭാദം 9 
9th Bhadra 1943 


PART III 


Commissionerate of Land Revenue 


31st AUG . 2021 ) 


COMMISSIONERATE OF LAND REVENUE 


6768 


പരേതന്റെ മാതാപിതാക്കൾ മുൻപിനാലെ മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണ് . മുകളിൽ പേര് ചേർത്തിട്ടുള്ളവരാണ് പരേതന്റെ 
അവകാശികൾ എന്നു ള്ള തിന് അവകാശ സർട്ടിഫിക്കറ്റ് 
അ നു വ ദിക്കുന്ന തിൽ ആർക്കെ ങ്കിലും എന്തെ ങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള ഗസറ്റിൽ പരസ്യ 

പ്പെ ടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കോന്നി 
തഹശീൽദാർ മുമ്പാകെ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞാ , തപാൽമാർഗ്ഗമോ ഉള്ള ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും മുൻപിനാലെ 
മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . മുകളിൽ പേര് ചേർത്തിട്ടുള്ളവരാണ് 
പരേതന്റെ അവകാശികൾ എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് 
അ നു വ ദിക്കു ന്ന തിൽ ആർക്കെ ങ്കിലും എന്തെ ങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള ഗസറ്റിൽ പരസ്യ 
പ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം 

കോന്നി 
തഹശീൽദാർ മുമ്പാകെ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞാ , തപാൽമാർഗ്ഗമോ ഉള്ള ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
കോന്നി . 

തഹശീൽദാർ , 


( 6 ) 


നമ്പർ എ5-5651 / 2021 . 


2021 ജൂലൈ 19 . 


ALAPPUZHA DISTRICT 


Karthikappally Taluk 


പരസ്യം 


അവകാശ 


പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ വി - കോട്ടയം 
വില്ലേജിൽ ചരിവുപുരയിടത്തിൽ ബീനാ , കെ . എൻ . എന്നവർ 
10-3-2021 -ാം തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണെന്നും 
പരേ തയുടെ പേരിലുള്ള മരണാനന്തര ആനുകൂല്യ ങ്ങൾ 

കൈപ്പറ്റുന്ന തിനും ആശിത നിയ മ നം അവ കാ ശിക്ക് 
ലഭിക്കുന്നതിനും , മറ്റ് വിവിധ ആവശ്യങ്ങൾക്കും 
സർട്ടിഫിക്കറ്റ് ആവ ശ്യപ്പെട്ടു കൊണ്ട് പരേ തയുടെ മകൾ 
രാഖി , ആർ . സമർപ്പിച്ച അപേക്ഷ യിന്മേൽ ബന്ധ പ്പെട്ട 
വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയതിൽ ടിയാൾ 
10-3-2021 -ാം തീയതി മരണപ്പെട്ടു പോയെന്നും പരേതയുടെ 
അവകാശികളായി താഴെപ്പറയുന്ന 3 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


( 1 ) 


നമ്പർ എ3-5998 / 2021 . 


2021 ജൂലൈ 14 , 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


45 


2 


19 


3 


8 


ബന്ധം 


കാർത്തികപ്പള്ളി താലൂക്കിൽ പുതുപ്പള്ളി വില്ലേജിൽ 
ടി വടക്ക് മുറിയിൽ തുമ്പിളിൽ പടീറ്റതിൽ വീട്ടിൽ സുജാത 
ടിയാളുടെ ഭർത്താവ് എസ് . പ്രകാശ് മരണപ്പെട്ടുപോയെന്നും 
വിവിധ ആവശ്യങ്ങൾക്കായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ 
പുതുപ്പള്ളി വില്ലേജാഫീസർ മുഖേന അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതിൽ ടിയിൽ എസ് . പ്രകാശ് 24-11-2020 - ൽ 
മരിച്ചുപോയെന്നും ഹിന്ദു പിൻതുടർച്ചാവകാശ നിയമപ്രകാരം 
പരേതന് താഴെ പറയുന്നവരാണ് അവകാശികളായിട്ടുള്ളതെന്നും 
അറിവായിട്ടുണ്ട് . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 
സുജാത 

ഭാര്യ 
പ്രസീത , എസ് . 

മകൾ 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 

ആക യാൽ ടിയിൽ പരേ ത നായ എസ് . പ്രകാശിന്റെ 
നിയ മാ നു സ ത അവ കാശികൾ മേൽ വി വ രിച്ച് 2 പേർ 
മാ ത മാ ണ ന്ന് കാണിച്ച് 

സർട്ടി ഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
ക ഴി ഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


1 


രാജേന്ദ്രൻ , കെ . 

ഭർത്താവ് 
രാഖി , ആർ . 

മകൾ 
രാഹുൽ രാജേന്ദ്രൻ 

മകൻ 
പര ത യുടെ മാതാ വ് മു ൻ പി നാല 

മ ര ണ പ്പെ ട്ടു 
പോയിട്ടുള്ള താണ് . മുകളിൽ പേര് ചേർത്തിട്ടുള്ള വ രാണ് 
പ ത യുടെ അ വ കാ ശി കൾ എന്നു ള്ള തിന് അ വ കാശ 
സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള ഗസറ്റിൽ പരസ്യ 
പ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം 

കോന്നി 
തഹശീൽദാർ മുമ്പാകെ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞാ , തപാൽമാർഗ്ഗമോ ഉള്ള ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


71 


2 


30 


അവ കാശ 


( 7 ) 


നമ്പർ എ5-5943 2021 . 


2021 ജൂലൈ 26 . 


( 2 ) 


നമ്പർ എ3-8938 2021 . 


2021 ജൂലൈ 14 . 


പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ കോന്നിത്താഴം 
വില്ലേജിൽ ശ്രീഭവനിൽ സുമംഗലാമ്മ , സി . എസ് . എന്നവർ 
27-4-2021 -ാം തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണെന്നും 
പരേതയുടെ പേരിലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്ന 
തിന് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ 
മകൾ ആശാ ചെല്ലപ്പൻ സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയതിൽ ടിയാൾ 
27-4-2021 -ാം തീയതി മരണപ്പെട്ടുപോയെന്നും പരേതയുടെ 
അവകാശികളായി താഴെപ്പറയുന്ന 3 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


പേര് 


കാർത്തികപ്പള്ളി താലൂക്കിൽ കീരിക്കാട് വില്ലേജിൽ 
കണ്ണമ്പള്ളിഭാഗം മുറിയിൽ വഴവുതറയിൽ ( കൊച്ചുകിഴക്കതിൽ 
വീട്ടിൽ ഷ ഹൂ ബാ നത്ത് , ടിയാന്റെ മാതാവ് തങ്ക ക്കുട്ടി 
മരണപ്പെട്ടുപോയെന്നും ബാങ്കിൽ ഹാജരാക്കുന്നതിനും മറ്റാവശ്യ 
ങ്ങൾക്കുമായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 
കാണിച്ച് ബോധിപ്പിച്ച അപേ ക്ഷ യിന്മേൽ കീരിക്കാട് 
വില്ലേജാഫീസർ മുഖേന അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തിയതിൽ ടിയിൽ തങ്കക്കുട്ടി 18-4-2020 - ൽ മരണപ്പെട്ടുപോയി 
എന്നും മുസ്ലീം വ്യക്തി നിയമം ( ശ രി യ ത്ത് ) നടപ്പാക്കൽ 
നിയമം 1937 പ്രകാരം പരേതയ്ക്ക് താഴെ പറയുന്നവരാണ് 
അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട് . 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

വയസ് 
ബന്ധം 


1 


മകൾ 


48 


2 


ദീപ്തി ചെല്ലപ്പൻ 
ആശാ ചെല്ലപ്പൻ 
ദീപ , എസ് . 


47 


> 


3 


42 


> 


76 


31st AUG . 2021 ) 


COMMISSIONERATE OF LAND REVENUE 


6769 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


Ambalapuzha Taluk 


പരസ്യം 


1 


സക്കീർ 


ആദ്യ വിവാഹത്തിലെ 

മകൻ 


48 


( 1 ) 


ഷഹബാനത്ത് 


നമ്പർ എ4-8076 / 2021 . 


2 


2021 ജൂല് 12 . 


രണ്ടാം വിവാഹത്തിലെ 

മകൾ 


38 


പ ര ത യ  ാ യ 


( പരേതയുടെ മാതാപിതാക്കളും രണ്ട് ഭർത്താക്കന്മാരും 
ജീവിച്ചിരിപ്പില്ല . 
ആ ക യാൽ ടിയിൽ 

തങ്ക ക്കു ട്ടി യുടെ 
നിയമാനുസൃത അവകാശികൾ മേൽവിവരിച്ച 2 പേർ മാത്രമാണെന്ന് 
കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാ മൂലം ബോധിപ്പിക്കേ ണ്ട താ ണ് . കാ ലാ വധി 
കഴി ഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


അ മ്പ ല പ്പുഴ താ ലൂ ക്കിൽ കോമളപുരം വില്ലേജിൽ 
മാണാപറമ്പിൽ വീട്ടിൽ ശങ്കുനടേശൻ , ഭാര്യ നളിനി എന്നവർ 
മ രി ച്ചു പോ യെന്നും വിവിധ ആവ ശ്യ ത്തിന് അ വ കാശ 
സർട്ടിഫിക്കറ്റ് ആവ ശ്യ പ്പെ ട്ടു കൊണ്ട് പരേ തരുടെ മകൻ 
പതാ പൻ സമർപ്പിച്ച അപേ ക്ഷ യി മൽ 

ബ ന്ധ പ്പെട്ട 
വില്ലേജാ ഫീ സർവഴി അന്വേഷണം നടത്തിയതിൽ ഇവർ 
23-1-2005 -ാം തീയതി മരിച്ചുപോയെന്നും പരേതരുടെ അനന്തരാ 
വകാശികളായി താഴെപ്പറയുന്ന അഞ്ച് പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 
കമ പേര് പരേതരുമായുള്ള 

വയസ് 
നമ്പർ 


ബന്ധം 


1 


സത്യൻ , എം , എൻ . 


മകൻ 


68 


2 


മംഗളൻ , എം . എൻ . 


63 


( 3 ) 


3 


59 


നമ്പർ എ3-5989 / 2021 . 


2021 ജൂലൈ 14 . 


4 


56 


5 


50 


>> 


അനന്തരാവ 


കാർത്തികപ്പള്ളി താലൂക്കിൽ കരു വാറ്റ വില്ലേ ജിൽ 
ടി മുറിയിൽ വിഴാട്ടിൽ വീട്ടിൽ ഗോമതിയമ്മ , ടിയാളുടെ ഭർത്താവ് 
എൻ . പത്മനാഭ കാരണവർ മരണപ്പെട്ടുപോയി എന്നും വിവിധ 
ആവശ്യങ്ങൾക്കായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും 
കാണിച്ച് ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ കരുവാറ്റ വില്ലേജാഫീസർ 
മുഖേന അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ 
ടിയിൽ എൻ . പത്മനാഭ കാരണവർ 2-2-2018 - ൽ മരണപ്പെട്ടുപോയി 
എന്നും ഹിന്ദു പിൻതുടർച്ചാവകാശ നിയമപ്രകാരം പരേതന് 
താഴെ പറ യുന്നവരാണ് അവകാശി ക ളാ യിട്ടു ള്ള തെന്നും 
അറിവായിട്ടുണ്ട് . 


പ്രതാപൻ , എം . എൻ . 
അംബി രമേശൻ , എം . എൻ . മകൾ 
സുമ ജ്യോതിലാൽ , എം . എൻ 
മേൽ പറഞ്ഞിട്ടുള്ള വരാണ് പരേതരുടെ 
കാശികളെന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്ന 
തിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം 
അമ്പലപ്പുഴ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


( 2 ) 


നമ്പർ എ4-6147 82021 . 


2021 ജൂലൈ 12 . 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ശാ ന്താ ലയ 


ആർ . 


ബന്ധം 


1 


ഗോമതി അമ്മ 


ഭാര്യ 


75 


അമ്പ ല പ്പു ഴ താ ലൂ ക്കിൽ കോമ ള പ രം വില്ലേജിൽ 
വീട്ടിൽ സുനിൽ , 

എന്നയാൾ 
മരിച്ചു പോയെന്നും വിവിധ ആ വ ശ്യ ത്തിന് അവ കാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ അനിത 
സമർപ്പിച്ച അപേ ക്ഷ യി മേൽ 

ബ ന്ധ പ്പെട്ടി 
വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
23-1-2021 -ാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ അനന്തരാവ 
കാ ശി ക ളായി താഴെപ്പറയുന്ന 3 പേരാ ണു ള്ള തന്നും 
അറിവായിരിക്കുന്നു . 


2 


ശീലത , ജി . 


മകൾ 


57 


3 


ജയശ്രീ , പി . 


53 


>> 


4 


47 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബം 


1 


അനിത 


ഭാര്യ 


43 


2 


അശ്വതി സുനിൽ 


മകൾ 


23 


ശ്രീകുമാരൻ , പി . 

മകൻ 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 

ആ ക യാ ൽ ടിയിൽ പരേ ത നായ എൻ . പത്മനാഭ 
കാരണവരുടെ നിയമാനുസൃത അവകാശികൾ മേൽവിവരിച്ച 
4 പേർ മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴി ഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


3 


അഖിൽ 


മകൻ 


19 


അനന്തരാവ 


മേൽ പറഞ്ഞിട്ടുള്ള വരാണ് പരേതന്റെ 
കാശികളെന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്ന 
തിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം 
അമ്പലപ്പുഴ 

ഴ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
കാർത്തികപ്പള്ളി , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


77 


Salim A 


Digitally signed by Salim A 
Date : 2021.09.29 13:24:22 
+ 05'30 ' 


